Kerala Gazette No. 14 dated 7th April 2009 . 
PART I 


കേരള സർക്കാർ 


നിയമ ( ഇ ) വകുപ്പ് 


സർക്കുലർ 


നമ്പർ 3186 / ഇ .2 / 09/ നിയമം. 


തിരുവനന്തപുരം, 2009 മാർച്ച് 21. 


വിഷയം: - നിയമ വകുപ്പ്- ഹിന്ദുമത വിശ്വാസികളുടെ വിവാഹം രജിസ്റ്റർ ചെയ്ത 

- നൽകുന്നത്-സ്പഷ്ടീകരണം സംബന്ധിച്ച്. 


സൂചന: - 29- 2 - 2008 - ലെ സ .ഉ .( പി ) 1/08/ നിയമം. -ാം നമ്പർ വിജ്ഞാപനം. 


| 2008 - ലെ കേരള വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യൽ ( പൊതു ) ചട്ടങ്ങൾ നിലവിൽ 
വന്നതിനുശേഷം പ്രസ്തുത ചട്ടങ്ങൾക്കു വിധേയമായി തങ്ങളുടെ വിവാഹങ്ങളും രജിസ്റ്റർ 
ചെയ്ത് സർട്ടിഫിക്കറ്റുകൾ നൽകണമെന്ന്ഹിന്ദുമത വിശ്വാസികളായ ദമ്പതിമാർ ആവശ്യ 
പ്പെടുന്നുണ്ട്. എന്നാൽ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ രജിസ്ട്രാർമാർ ഈ 
ആവശ്യം നിരസിക്കുന്നു എന്നും 1955 - ലെ ഹിന്ദു വിവാഹ ആക്ടിലെ വ്യവസ്ഥകൾ 
പ്രകാരംതന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്ന് നിഷ്കർഷിക്കുന്നതായും ഉള്ള 
പരാതികൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. സർക്കാർ ഇക്കാര്യം വിശദമായി 
പരിശോധിച്ചു . 


- 2008- ലെ കേരള വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യൽ ( പൊതു ) ചട്ടങ്ങളിലെ 6 -ാം 
ചട്ടപ്രകാരം, സംസ്ഥാനത്തു നടക്കുന്ന എല്ലാ വിവാഹങ്ങളും ബന്ധപ്പെട്ട കക്ഷികളുടെ 
മത ഭേ ദ മെന്യേ പസ് ത ചട്ട ത്തിൻകീഴിൽ രജിസ്റ്റർ ചെയ്യാ വു ന്ന തി നാ ലും , 
ഹിന്ദു വിവാ ഹ ങ്ങ ൾ , 1955 - ലെ ഹിന്ദു വിവാഹ ആക്ടും അ തിൻ കീഴിലുള്ള 
ചട്ട ങ്ങൾ പ്രകാരവും രജിസ്റ്റർ ചെയ്യുന്നത് ഹിതാനുസരണ മാ യിട്ടുള്ളതിനാലും, 
ഹിന്ദു വിവാഹങ്ങൾ ഹിന്ദു വിവാഹ ആക്ടിലെ വ്യവസ്ഥകൾ അനുസരിച്ച് തന്നെ 
രജിസ്റ്റർ ചെയ്യണമെന്ന് നിഷ്കർഷിക്കുന്നത് ചട്ടങ്ങൾക്ക് അനുസൃതമല്ല . അതിനാൽ 


G. 264/ 2009 /DTP . 


സംസ്ഥാനത്ത് ഹിന്ദു വിവാഹ ആക്ട് പ്രകാരം നടക്കുന്ന വിവാഹങ്ങളെ സംബന്ധിച്ച്, 
2008 - ലെ കേരള വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യൽ ( പൊതു ) ചട്ടങ്ങൾ അനുസരിച്ചുള്ള 
മെമ്മോറാണ്ടം സമർപ്പിക്കുന്ന സംഗതിയിൽ പ്രസ്തുത ചട്ടങ്ങൾ അനുസരിച്ചുതന്നെ 
വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണെന്ന് വ്യക്തമാക്കുന്നു. 


കെ . ജോൺ ബ്രിട്ടോ, 


നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


നഗരകാര്യ ഡയറക്ടർ (എല്ലാ റീജിയണൽ ജോയിന്റ് ഡയറക്ടർമാർക്കും, 

നഗരസഭാ സെക്രട്ടറിമാർക്കും പകർപ്പ് അയച്ചുകൊടുക്കേണ്ടതാണ്). 
പഞ്ചായത്ത് ഡയറക്ടർ (എല്ലാ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കും, 

ജില്ലാ, ബ്ലോക്ക്, ഗ്രാമ പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും പകർപ്പ് അയച്ചു 

കൊടുക്കേണ്ടതാണ്). 
ഡയറക്ടർ, പി. ആർ. ഡി. (പ്രതങ്ങളിൽ പരസ്യം ചെയ്യുവാൻവേണ്ടി) 
തദ്ദേശ സ്വയംഭരണ വകുപ്പ് 
കരുതൽ ഫയൽ/ അധികാരം. 


